| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


e 


: 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 | 


18th October 2011 
2011 ഒക്ടോബർ 18 
26th Aswina1933 
1933 ആശ്വിനം 26 


, 41 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 
തീയതി 24 - 10 -2011 വൈകുന്നേരം 5 മണിവരെയാണ്. ചെക്ക്, 
| ഡ്രാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ എന്നിവ ദർഘാസ് ഫോറത്തിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല. ഫോറങ്ങൾ വി . പി . പി. ആയി 
അയയ്ക്കുന്നതല്ല. ഫോറം തപാലിൽ ആവശ്യമുള്ളവർ തപാൽ 
ചാർജ്ജായി - 50 കൂടുതലായി അയക്കേണ്ടതാണ്. - 250 
അടച്ച് ആവശ്യമെങ്കിൽ ഫോറത്തിന്റെ പകർപ്പ് ലഭിക്കുന്നതാണ്. 
ദർഘാസ് 31- 10 - 2012 വരെ പ്രാബല്യത്തിലിരിക്കുന്നതാണ്. 


നിബന്ധനകൾ 


Police Department 
ദർഘാസ് പരസ്യം 

[ നമ്പർ 04/ 2011) 
നമ്പർ സി1 ( എ ) 17240/10 C . 2011 സെപ്റ്റംബർ 12. 

കണ്ണൂർ ജില്ലാ പോലീസ് ഡോഗ് സ്ക്വാഡിലെ 
ഡോഗുകൾക്ക് 1- 11 -2011 -ാം തീയതി മുതൽ 31 -10 - 2012 -ാം തീയതി 
വരെ ബീഫ് (എല്ലില്ലാത്തത്) വിതരണം ചെയ്യുന്നതിനായി 
അംഗീകൃത വ്യാപാരികളിൽ നിന്നും നിശ്ചിത ഫോറത്തിലുള്ള 
മുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
അടക്കം ചെയ്ത കവറിനു പുറത്ത് “കണ്ണൂർ ജില്ലാ പോലീസ് 
യൂണിറ്റിലെ ഡോഗുകൾക്ക് ബീഫ് (എല്ലില്ലാത്തത്) നൽകുന്ന 
തിനുവേണ്ടിയുള്ള ദർഘാസ് എന്നെഴുതി ജില്ലാ പോലീസ് ചീഫ്, 
ജില്ലാ പോലീസ് ഓ ഫീ സ്, കണ്ണൂർ- 670 002 എന്ന 
വിലാ സ ത്തിൽ അയയ് ക്കേ ണ്ട താ ണ് . ദർഘാ സു കൾ 
25 - 10 - 2011 -ാം തീയതി രാവിലെ 11 മണിക്ക് ദർഘാ സു 
കാരുടെയോ അവരുടെ പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതും കുറവ് തുക കാണിച്ചയാളുടെ ദർഘാസ് 
സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 

- താല്പര്യമുള്ളവർക്ക് ദർഘാസ് ഫോറം - 500 ( വാറ്റ് 
അടക്കം) അടച്ചാൽ കണ്ണൂർ ജില്ലാ പോലീസ് ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. ഈ തുക യാതൊരു കാരണവശാലും 
മടക്കി നൽകു ന്ന ത ല്ല . ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. ഫോറം 20 - 10 - 2011 -ാം തീയതി ഉച്ചയ്ക്ക് ഒരു 


നിരതദ്രവ്യമായി ദർഘാസിൽ കാണിക്കുന്ന മൊത്തം 
സംഖ്യയുടെ ( എല്ലാ നികുതിയുമടക്കം) 2.5 % തുക 
കണ്ണൂർ ജില്ലാ പോലീസ് ഓഫീസിൽ അടച്ചതിന്റെ 
രശീതിയോ ബാങ്ക് ഡാഫ്റ്റോ ദർഘാസിനോടൊപ്പം 
അടക്കം ചെയ്തിരിക്കണം. അല്ലാത്തവ നിരസിക്കു 
ന്നതാണ്. 
- 100 വിലയുള്ള മുദ്രപത്രത്തിൽ ദർഘാസ് ഫോറ 
ത്തിൽ കാണിച്ച പ്രകാരമുള്ള എഗ്രിമെന്റ് ദർഘാസി 
നോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 
ദർഘാസ് ഉറപ്പിച്ചാൽ - 100 വിലയുള്ളമുദ്രപ്രതത്തിൽ 
നിർദ്ദിഷ്ട കരാർ ഒപ്പിടേ ണ്ടതും തുകയുടെ 5 % 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകേണ്ടതുമാണ്. 


2 . 


3 . 


കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ ജില്ലാ 
പോലീസ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് 
നട പടികൾ മു ന്ന റി യി പ്പില്ലാതെ നീട്ടി വെക്കാനോ 
നിർത്തിവെക്കാനോ ഉള്ള അധികാരം ജില്ലാ പോലീസ് ചീഫ 
ിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
കണ്ണൂർ. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


മന 


